Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No, രജി. നമ്പർ 
KL/TV ( N )/634/ 2012 -14 


GOVERN 


കേ 


ക്കാർ 


രള സർക്കി 
MENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


11th December 2012 
2012 ഡിസംബർ 11 


Vol . I 


THIRUVANANTHAPURAM , TUESDAY 


No . 


വാല്യം 1 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


20th Agrahayana 1934 
1934 അഗ്രഹായനം 20 


PART III 
Stores Purchase 


Forest Department 


ദർഘാസ് പരസ്യം 


നമ്പർ എം - 5269 / 2012. 

2012 നവംബർ 8. 
- പെരിയാർ ഈസ്റ്റ് ഡിവിഷനിൽ 2012 - 13 സാമ്പത്തിക 
വർഷത്തിൽ താഴെ ചേർത്തിരിക്കുന്ന സിവിൽ ജോലികൾ 
ഏറ്റെടുത്ത് നട ത്തു ന്ന തിന് തയ്യാ റു ള്ള വ രിൽ നിന്നും 
മൽസരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ ക്ഷണിക്കുന്നു. 


TENDER NOTICE 


- പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 
രജിസ്ട്രേഷൻ ഇപ്പോൾ നിലവിലുള്ളതുമായ എ . ബി . സി . 
വിഭാഗത്തിൽപ്പെടുന്ന അംഗീകൃത കരാറുകാർക്ക് മാത്രമേ 
ദർഘാസിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടായിരിക്കുകയുള്ളു. 


ക്രമ 
നമ്പർ 


ജോലിയുടെ പേരും 
ഏകദേശ അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
( 2 .5 % ) 


പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ തേക്കടിയിലെ 
ഇ ൻ ർ പ ട്ടേ ഷ ന സ ക ര്യ ങ്ങ ളു ടെ 
വിപുലീകരണത്തിനാവശ്യമായ ഉപകരണ 
ങ്ങളുടെ വാങ്ങൽ - 15 ലക്ഷം 
തേക്കടി അമ്പാടി കവലയിലുള്ള ഫോറസ്റ്റ് 
ഇക്കോ ടൂറിസം ഓഫീസിന്റെ നവീകരണ 
പ്രവർത്തനങ്ങൾ - 5 ലക്ഷം 


37 ,500 


12 , 500 


No. R - 6093/ 2012 . 

7th November 2012 . 
Sealed tenders are invited from the reputed 
manufacturers /suppliers for the supply of the following 
item to Periyar Tiger Reserve , East Division , Thekkady. 
The material should manufactured of top quality and 
durable and should be supplied within 15 days from the 
date of placing order. 

Name of the item with quantity — Outboard Engine 
40 HP _ 1 No. 

Specification — 40 HP, 4 Stroke, Petrol-1. 
Approximate Estimate Amount — 6 ,00 ,000 . 
E . M. D . - 15,000. 
Cost of tender form — 2 ,000 + 4 % VAT. 

Last date and time of sale of tender forms — 
20- 12 - 2012 , 1 p . m . 

Last date and time of receipt of tenders 
20 -12 - 2012 , 3 p . m . 

- Date and time of opening of tenders - 20 -12 - 2012 , 
3 .30 p. m . 


ടെണ്ടർ ഫോറത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
3,000 + 4 % വാറ്റ്, ക്രമനമ്പർ 2 - ന് 1,000 + 4 % വാറ്റ്. 

ദർഘാസ് ഫോറങ്ങൾ നൽകുന്ന തീയതിയും സമയവും 
14 - 12 - 2012 ഉച്ചയ്ക്ക് 1 മണിവരെ. 

ദർഘാസ് ഫോറ ങ്ങൾ സ്വീക രിക്കുന്ന തീയ തിയും 
സമയവും 14 - 12 - 2012 ഉച്ചകഴിഞ്ഞ് 3 മണിവരെ. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 14 - 12 - 2012 
ഉച്ചകഴിഞ്ഞ് 3.30 മണി. 

- പൊതു അവധി ഒഴികെ മറ്റ് ഏതെങ്കിലും കാരണത്താൽ 
14 - 12 - 2012 - ൽ ദർഘാസ് നടക്കാതെ വരിക യാ ണ ങ്കിൽ 
18 - 12 - 2012 - ലോ ആ ദിവസവും നടക്കാതെ വരികയാണെങ്കിൽ 
20 -12 - 2012 - ലും അതേ സ്ഥലത്തും സമയത്തും നിബന്ധനകൾ 
പ്രകാരം ദർഘാസുകൾ നടത്തുന്നതായിരിക്കും. 

പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥരോ നിർദ്ദിഷ്ട 
തീയതിയിലും സമയത്തും ഹാജരുള്ള ദർഘാസുകാരുടെ 
സാന്നി ദ്ധ്യ ത്തിൽ ദർഘാ സു കൾ നിശ്ചിത തുകയുടെ 
നിരതദ്രവ്യം സഹിതം പ്രവൃത്തിയുടെ പേര് രേഖപ്പെടുത്തിയ 
ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. ടി ദിവസം പൊതു 
അവധി ദിവസമായി വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
നിശ്ചിത സമയം വരെ ദർഘാസ് ഫോറങ്ങൾ വിതരണം 
ചെയ്യുന്നതും സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 
പൊതുമരാമത്തു വകുപ്പിലേയും വനം വകുപ്പിലേയും എല്ലാ 
ദർഘാസ് നിബന്ധനകളും ടി ജോലിക്ക് ബാധകമായിരിക്കും. 
ദർഘാസ് ഫോറങ്ങൾ യാതൊരു കാരണവശാലും കൈമാറ്റം 
ചെയ്യാൻ പാടുള്ളതല്ല . നിരതദ്രവ്യം ഡെപ്യൂട്ടി ഡയറക്ടർ 
( പ്രൊജക്ട് ടൈഗർ), പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ, തേക്കടി 
യുടെ പേരിൽ പണയപ്പെടുത്തിയ ഡിമാന്റ് ഡ്രാഫ്റ്റായി 
മാത്രമേ സ്വീകരിക്കുകയുള്ളു. പ്രാഥമിക കരാർ 100 - ന്റെ 
മുദ്രപത്രത്തിൽ ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതാണ്. 1- 11 - 1992 - ലെ 
ജി . ഒ .( എം . എ സ്.) നമ്പർ 96 / 92 പി. ഡബ്ലിയു . ആന്റ് ഡി . 
പ്രകാരമുള്ള ഗാരന്റി ഈ ദർഘാസ് ജോലിക്ക് ബാധകമായിരിക്കും. 
മുദ്രവെച്ച കവറിൽ മാത്രമേ സ്വീകരിക്കുകയുള്ളു. 

ദ ർ ഘാസ് പരസ്യം സംബ ന്ധിച്ചുള്ള കൂടു തൽ 
വിവരങ്ങൾ ഈസ്റ്റ് ഡിവിഷൻ, തേക്കടിയുടെ ഓഫീസിൽ 
നിന്നോ ബന്ധപ്പെട്ട റെയിഞ്ച് ഓഫീസിൽ നിന്നോ കേരള 
വനം വകുപ്പിന്റെ വെബ്സൈറ്റായ www.keralaforest. org യിൽ 
നിന്നോ അറിയാവുന്നതാണ്. 


If the tender process cannot be conducted on 
account of any technical reasons, the second attempt will 
be conducted on 27 - 12 - 2012 and if necessary the third 
attempt will be on 29 - 12 - 2012 at the same time schedule 
noted above . If the date specified above happens to be a 
public holiday , the tender will be conducted on the next 
working day. EMD must be submitted in form of Demand 
Draft drawn in favour of Deputy Director (Project Tiger ), 
Periyar East Division , Thekkady. 


The tenders should be superscribed “ Tender for the 
supply of Outboard Engine ” and addressed to “ Deputy 
Director (Project Tiger ), Periyar Tiger Reserve , East 
Division , Thekkady” . The tenderers should quote the rate 
of single unit of the item , freight charges and the taxes 
applicable for the purchase by Government Department 
separately . The successful tenderer will have to sign an 
agreement in a Stamp Paper worth . 100 regarding the 
successful execution of the supply in respect of quality , 
quantity and the period of supply . Late tenders will not 
be accepted . The tenders will be opened by the 
undersigned at 3 . 30 p . m . on 20 - 12 - 2012 in the presence 
of such of the tenderers or their authorized representatives 
who may be present at that time. 

Intending tenderers may, on application to the 
Deputy Director ( Project Tiger ), Periyar East Division , 
Thekkady, obtain the requisite tender forms on which 
tenders should be submitted . Application for the tender 
form should be accompanied by a cash remittance as 
noted , which is not refundable under any circumstances . 
The tender forms and tender scheduled may either be 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം, പെരിയാർ 
ഈസ്റ്റ് ഡിവിഷൻ, തേക്കടി. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ 
( പാജക്ട് ടൈഗർ ). 


downloaded from the website of Kerala Forest Department 

ദർഘാസ് പരസ്യം 
or may be collected directly from the Office of the 

നമ്പർ എ - 2027 / 2012. 

2012 നവംബർ 16. 
undersigned . Those who are intending to download the 
tender forms from the website, should attach the Bank 

- മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ കീഴിലുള്ള 
Demand Draft as the cost of tender forms along with the 

മലപ്പുറം നിലമ്പൂർ റെയിഞ്ചുകളിൽ 2012 - 13 - ലെ നഴ്സറി നിർമ്മാ 
other relevant documents. The name of the website is 

ണത്തിന് ആവശ്യമായ സാധനങ്ങൾ ചുവടെ ചേർത്തിട്ടുള്ള 
" keralaforest.gov.in . The tender forms are not transferable . 

- പട്ടിക -I, പട്ടിക- I, പട്ടിക - III , പട്ടിക - IV, എന്നിവ പ്രകാരം യഥാ 
Cheques, Postage Stamps etc . will not be accepted 

ക്രമം വിശദമാക്കിയിട്ടുള്ള അളവിൽ പോളിത്തീൻ കവറുകൾ, 
towards the cost of forms, nor will the forms be sent per 

വൃക്ഷ ത്തെ കൾ ഉൽ പാ ദി പ്പി ക്കു ന്ന തിന് നല്ല ഗുണ 
V . P.P. The undersigned reserves the right to reject any 

മേ ന്മ യുള്ള വിത്തു കൾ, ആറ്റുമണൽ, ചാണകം എന്നിവ 
tender without assigning any reasons. 

സപ്പെ ചെയ്യുന്നതിന് പട്ടിക -I, പട്ടിക - II , പട്ടിക - II, പട്ടിക -IV 
എന്നിവയ്ക്കായി വെവ്വേറെയുള്ള ദർഘാസുകൾ അംഗീകൃത 

ഉൽപാദകരിൽ നിന്നും വിതരണക്കാരിൽ നിന്നും മുദ്രവച്ച 
Office of the Deputy 

( Sd .) 

കവറിൽ ക്ഷണിച്ചുകൊള്ളുന്നു . പ്രസ്തുത കവറിന്റെ പുറത്ത് 
Director (Project Tiger), 

Deputy Director - പോളിത്തീൻ കവറുകൾ സപ്ലെ ചെയ്യുന്നതിനുള്ള ദർഘാസ്/ 
Periyar East Division , Thekkady. (Project Tiger). വൃക്ഷത്തെകൾ ഉൽപാദിപ്പിക്കുന്നതിന് നല്ല ഗുണമേന്മയുള്ള 

വിത്തുകൾ സപ്ലെ ചെയ്യുന്നതിനുള്ള ദർഘാസ്, ആറ്റുമണൽ 

സപ്ലേ ചെയ്യുന്ന തിനുള്ള ദർഘാസ്, ചാണകം സപ്ല 
ദർഘാസ് പരസ്യം 

ചെയ്യുന്നതിനുള്ള ദർഘാസ് എന്ന് എഴുതി അസിസ്റ്റന്റ് 

ഫോറസ്റ്റ് കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, 
നമ്പർ സി2 - 8127 / 2012 . 

2012 നവംബർ 14. മലപ്പുറം എന്ന മേൽവിലാസത്തിൽ നിശ്ചിത സമയത്തിനകം 

സമർപ്പിക്കേണ്ടതാണ്. 
-- നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ 
ജീപ്പുകൾക്ക് ആവശ്യമായ 22 ടയറുകൾ വിതരണം ചെയ്യുന്നതിന് 

പട്ടിക - I 
താത്പര്യമുള്ളവരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 

പോളിത്തീൻ കവറുകൾ 
കൊള്ളുന്നു . ദർഘാസുകൾക്ക് മുകളിൽ “22 ടയറുകൾ വിതരണം 

- പോളിത്തീൻ കവറിന്റെ വിശദാംശങ്ങൾ- 12 സെ . മീ . x 
ചെയ്യൽ എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. 

18 സെ . മീ . 180 ഗേജ് സെസ് താഴ്ഭാഗത്തുനിന്നും 2 സെ . മീ . 

ഉയരത്തിലായി രണ്ട് പഞ്ച് ദ്വാരമുള്ളത് ( നാല് ദ്വാരം). 
- നിരതദ്രവ്യം - 5, 000 ( ടി തുക ടയറിന്റെ വിലയിലേക്ക് 
വകകൊള്ളിക്കുന്നതാണ്). 

ആവശ്യമുള്ള അളവ് ഏകദേശം 800 കി . ഗ്രാം. 

ഏകദേശ അടങ്കൽ തുക്- 1,09,600. 
ദർഘാസ് ഫോറത്തിന്റെ വില = 400 + വാറ്റ്. 

നിരതദ്രവ്യം- 2,740. 
ടെണ്ടർ ഫോറം വിൽപ്പന അവസാനിക്കുന്ന തീയതിയും 

ടെണ്ടർ ഫോറത്തിന്റെ വില : 
സമയവും 19 -12- 2012 ഉച്ചയ്ക്ക് 1 മണി. 

ഒറിജിനൽ " 400 + വാറ്റ്. 
- ടെണ്ടർ ലഭിക്കേണ്ട അവസാന തീയതിയും സമയവും - 

പട്ടിക - II 
19 - 12 - 2012 വൈകുന്നേരം 3 മണി. 

വൃക്ഷത്തെകൾ ഉൽപാദിപ്പിക്കുന്നതിനുള്ള നല്ല 
ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 19 -12- 2012 

ഗുണമേന്മയുള്ള വിത്തുകൾ 
വൈകുന്നേരം 4 മണി. 

വിത്തിന്റെ ഇനം ആവശ്യമുള്ള അളവ് 
-- ടെണ്ടറിനൊപ്പം മേൽ പറഞ്ഞ നിരതദ്രവ്യം കെട്ടിവെയ്ക്കേ 

- നമ്പർ 

(കിലോ ഗ്രാമിൽ) 
ണ്ടതാണ്. ഏറ്റവും കുറഞ്ഞ വില ക്വാട്ട് ചെയ്ത ടെണ്ടറാണ് 
സ്വീകരിക്കുക. ടെണ്ടർ സ്വീകരിച്ച് 15 ദിവസത്തിനകം ടയറുകൾ 

-- (2) 
വിതരണം ചെയ്യേണ്ടതാണ്. ടി സമയത്തിനകം വിതരണം 

മഹാഗണി 
ചെയ്യാൻ കഴിയാതെ വന്നാൽ കരാറുകാരന്റെ നഷ്ടോത്തരവാദി 

കുമ്പിൾ 
ത്വത്തിൽ വീണ്ടും ടെണ്ടർ ക്ഷണിക്കുന്നതാണ്. 

അമ്പഴം 
- കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഓഫീസിൽ പ്രവൃത്തി 

നെല്ലി 
സമയങ്ങളിൽ നേരിട്ടോ, ഫോൺ മുഖേനയോ (04931 220232) 

കണിക്കൊന്ന് 
അന്വേഷിക്കാവുന്നതാണ്. 


കമ 


പേര 


ചമത 
ആര്യവേപ്പ് 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, ( ഒപ്പ്) 
നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 
ഡിവിഷൻ. 

- ( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


ഉങ്ങ് 


സീതപ്പഴം 


( 2 ) 


- (3 ) 


തേക്ക് 
ചന്ദനം 
മണിമരുത് 
അശോകം 
പൂവരശ് 
മാവ് 


- പസ്തുത ദിവസം പൊതു ഒഴിവ് ദിവ സ മാ യി 
പ്രഖ്യാപിക്കുന്നപക്ഷം അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത 
സമയത്തും സ്ഥലത്തും ദർഘാസ് ഫോറങ്ങൾ യഥാക്രമം 
ലഭ്യമാക്കുന്നതും സ്വീകരിക്കുന്നതും തുറന്ന് പരിശോധിക്കുന്നതു 
മാണ്. ഏതെങ്കിലും കാരണവശാൽ ഈ ദർഘാസ് 17 - 12- 2012 -ാം 
തീയതി നട ന്നി ല്ലെ ങ്കിൽ 21 - 12 - 2012 , 31 - 12 - 2012 എന്നീ 
തീയതികളിൽ മുകളിൽ പറഞ്ഞ സ്ഥലത്തും സമയത്തും അതേ 
വ്യവസ്ഥകളോടെ ആയത് നടത്തുന്നതായിരിക്കും. 


വ്യവസ്ഥകൾ 


മന്ദാരം 


വേങ്ങ 


മുരിങ്ങ 
ആത്ത 
പതിമുഖം 
നീർമാതളം 


2 


പ്ലാവ് 


സ്പാത്തോഡിയം 
ഞാവൽ 
അരിനെല്ലി 


പോളിത്തീൻ കവറുകൾ, വൃക്ഷത്തെകൾ ഉൽപ്പാദി 
പ്പിക്കു ന്ന തിന് നല്ല ഗുണ മേൻമയുള്ള 
വിത്തു കൾ എന്നിവ കരാർ പ്രകാരം മലപ്പുറം 

സോഷ്യൽ ഫോറസ്ടി റെയിഞ്ച് ഓഫീസറെ 
ഏൽപ്പിച്ച് ദർഘാസുകാരൻ രസീത് വാങ്ങേണ്ടതാണ്. 
കരാറിൽ ഏർപ്പെടുന്ന തീയതി മുതൽ ആവശ്യാ 
നു സ രണം സപ്ലെചെയ്യേണ്ടതും വിത്തുകൾ 
3 0 - 1 - 2 013 - നകവും പോളിത്തീൻ കവ റു കൾ, 
ആറ്റുമണൽ, ചാണകം എന്നിവ 15 - 2 - 2013 - നകവും 
സയെപൂർത്തീകരിക്കേണ്ടതുമാണ്. 
മേൽപ്പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ സപ്ലെ പൂർത്തി 
യാ ക്കാൻ സാധിക്കാത്ത പക്ഷം ടി ദർഘാസ് 
റദ്ദാക്കിയതായി കണക്കാക്കുകയും ടിയാന്റെ നഷ്ടോ 
ത്തരവാദിത്വത്തിൽ വീണ്ടും പോളിത്തീൻ കവറുകൾ/ 
വൃക്ഷ ത്ത കൾ ഉൽപ്പാദിപ്പി ക്കു ന്ന തിന് നല്ല 
ഗുണ മേൻ മയുള്ള വിത്തു കൾ, ആറ്റുമണൽ, 
ചാണകം എന്നിവ വാങ്ങുന്നതിനുള്ള നടപടി സ്വീക 
രിക്കുന്നതുമാണ്. 
നിരതദ്രവ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ 
മലപ്പുറം സിവിൽ സ്റ്റേഷൻ ബാഞ്ചിൽ മാറാവുന്ന 
ഡിമാന്റ് ഡാഫ്റ്റായി താഴെ ഒപ്പിട്ടി രി ക്കുന്ന 
ഉദ്യോഗസ്ഥന്റെ പേരിൽ പ്ലഡ്ജ് ചെയ്ത് ദർഘാസി 
നൊപ്പം ഹാജരാക്കേണ്ടതാണ്. 
എസ്. എ സ് . ഐ . യൂണിറ്റു ക ൾ നിര ത ദ വ്യം 
നൽകേണ്ടതില്ല . അത്തരം സ്ഥാപനങ്ങൾ അതാത് 
ജില്ലാ വ്യവ സാ യ കേന്ദ്രം മാനേ ജ രുടെ ഇതു 
സംബന്ധിച്ച യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേ 
ണ്ടതാണ്. 


ഏകദേശ അടങ്കൽ തുക - 3,00,000 . 
നിരതദ്രവ്യം - 7, 500. 
ടെണ്ടർ ഫോറത്തിന്റെ വില : 
ഒറിജിനൽ - 400 + വാറ്റ്. 

പട്ടിക - III 

ആറ്റുമണൽ 
ആവശ്യമുള്ള അളവ് ഏകദേശം 25 ക്യൂ . മീറ്റർ . 
ഏകദേശ അടങ്കൽ തുക - 37,500. 
നിരതദ്രവ്യം - 938 . 
ടെണ്ടർ ഫോറത്തിന്റെ വില : 
ഒറിജിനൽ - 400 + വാറ്റ്. 

പട്ടിക - IV 

ചാണകം (ഉണങ്ങിയത്) 
ആവശ്യമുള്ള അളവ് ഏകദേശം 1000 കി. ഗ്രാം . 
ഏകദേശ അടങ്കൽ തുക - " 50, 000. 
നിരതദ്രവ്യം - 1,250. 
ടെണ്ടർ ഫോറത്തിന്റെ വില : 

- ഒറിജിനൽ " 400 + വാറ്റ്. 
പട്ടിക - I, പട്ടിക - II, പട്ടിക - III , പട്ടി ക - IV എന്നിവ 
പ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ള അളവുകളിൽ വ്യത്യാസം ഉണ്ടാകാ 
വുന്നതാണ്. 

ദർഘാസ് ഫോറങ്ങൾ 17 - 12 - 2012 - ന് പകൽ 2 മണിവരെ 
സിവിൽ സ്റ്റേഷനിലുള്ള മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി 
ഡിവി ഷൻ അ സി സ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 

- പൂരിപ്പിച്ച ദർഘാസ് ഫോറങ്ങൾ അന്നേ ദിവസം പകൽ 
3 മണിവരെ സ്വീക രിക്കു ന്നതും 3. 30 മണിക്ക് സ്ഥലത്ത് 
ഹാജരുള്ള ദർഘാസുകാരുടെ കൂടി സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതുമാണ്. 


പട്ടികകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ക്വാണ്ടിറ്റി 
ഏകദേശം മാത്രമാണ്. 
പോളിത്തീൻ കവറുകൾക്കും വിത്തിനങ്ങൾക്കും 
കിലോഗ്രാം അടി സ്ഥാ ന മാ ക്കിയുള്ള വില 
ട്രാൻസ്പോർട്ടിംഗ് ചാർജ്ജ്, മറ്റു നില വിലുള്ള 
നികുതികൾ എന്നിവ ചേർന്നുള്ള നിരക്ക് തുകയും 
ആറ്റുമണൽ, ചാണകം സംബന്ധിച്ച് ട്രാൻസ്പോർട്ടിംഗ് 
ചാർജ്ജ് ഉൾപ്പെടെയുള്ള നിരക്ക് തുകയും 
ആയിരിക്കണം ദർഘാസിൽ രേഖപ്പെടുത്തേണ്ടത്. 
പോളി ത്തീൻ കവറിനെ സംബ ന്ധിച്ചുള്ള 
ദർഘാസിനോടൊപ്പം സാമ്പിളായി രണ്ട് നിശ്ചിത 
അളവിലുള്ള രണ്ടു പോളിത്തീൻ കവറുകൾ കൂടി 
വച്ചിരിക്കണം. 
അംഗീകരിക്കപ്പെടുന്ന ദർഘാസുകാരൻ നിരതദ്രവ്യ 
തു കയ്ക്ക് പുറമേ അടങ്കൽ തുകയുടെ രണ്ടര 
ശതമാനം (2.5 % ) തുക കൂടി സെക്യൂരിറ്റി വച്ച് 
ദർഘാസ് അംഗീകരിക്കുന്നതായി അറിയിക്കുന്ന 
തീയതി മുതൽ ഏഴ് ( 7 ) ദിവ സ ത്തി നകം 
കരാറിലേർപ്പെടേണ്ടതാണ്. 


9 . 


10 . 


11 . 


മുളക്കുന്ന വിത്തുകളുടെ ഗുണ നിലവാരത്തിന്റെ 
അടി സ്ഥാ ന ത്തിൽ മാത്രമേ അ വ സാന തുക 
നൽകുകയുള്ളു. 
കരാർ പ്രകാരമുള്ള സപ്പെ നിശ്ചിത ദിവസത്തിനകം 
തൃപ്തികരമായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ സെക്യൂരിറ്റി 
വിടുതൽ ചെയ്യുന്നതിന് ആവശ്യമായ ടാക്സ് ക്ലിയറൻസ് 
സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി സെക്യൂരിറ്റി മടക്കി 
വാങ്ങേണ്ടതാണ്. 


12 . 


13 . 


സ്റ്റോർ പർച്ചേസ് സംബന്ധിച്ച് കേരള സർക്കാർ 
പുറപ്പെടുവിച്ചിട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കുവാൻ 
ദർഘാസുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 
കേരള ഫോറസ്റ്റ് കോഡി ലും , കേരള സ്റ്റോർ 
പർച്ചേസ് മാനുവലിലും പറയുന്ന വ്യവസ്ഥകൾ ഈ 
ദർഘാസിനും ബാധകമാണ്. 
യാതൊരു കാരണവും കൂടാതെ ടെണ്ടർ 
റദ്ദാക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം അസിസ്റ്റന്റ് 
ഫോറസ്റ്റ്കൺസർവേറ്റർ ( സോഷ്യൽ ഫോറസ്ട്രി) 

മലപ്പുറം നിക്ഷിപ്തമാണ്. 
കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ മലപ്പുറം 
സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഓഫീസിലോ, 0483 - 2734803 
എന്ന ഫോൺ നമ്പരിലോ അന്വേഷിക്കാവുന്നതാണ്. 


14 . 


സോഷ്യൽ ഫോറസ്ട്രി 
ഡിവിഷൻ ഓഫീസ്, 
സിവിൽ സ്റ്റേഷൻ, 


( ഒപ്പ്) 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ. 

മലപ്പുറം. 


( കേരള ഗവർണ്ണർക്ക് വേണ്ടി). 


